Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV( N ) /12/2009 -2011 


യ 


VGOVERIZATION 


- 


MENT OF 
न्याव अवत 


OF KER 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


3rd November 2009 
- 2009 നവംബർ 3 


THIRUVANANTHAPURAM , TUESDAY 


No . 

| | 43 
നമ്പർ 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


12th Karthika 1931 
1931 കാർത്തികം 12 


PART III 


Labour Department 


നോട്ടീസ് 


- (2) 


നമ്പർ ഡി . 1586 / 2009. 


2009 സെപ്റ്റംബർ 29. 


നമ്പർ ഡി . 1470 / 2009. 


2009 സെപ്റ്റംബർ 29. 


- മെസ്സേഴ്സ് ജി. കെ . ഗ്രാനൈറ്റ്സ്,ഊരക്കാട്, കിഴക്കമ്പലം 
പി . ഒ. യുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരക അപകടമു 
ണ്ടായി മരണമടഞ്ഞ ശ്രീ . തങ്കച്ചൻ, കുടിലിപുറത്ത് വീട്, 
വടാട്ടുപാറയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 2,72 , 055 രൂപ (രണ്ട് ലക്ഷത്തിഎഴുപത്തി 
രണ്ടായിരത്തി അൻപത്തിയഞ്ച് രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ 
ആശിത രായി എറണാകുളം ജില്ലയിലെ വടാട്ടു പാറ പി . ഒ . 
കുടിലിപ്പുറത്ത് വീട്ടിൽ ( 1) ശ്രീമതി മേരി തങ്കച്ചൻ ( ഭാര്യ ), 
( 2) റ്റിന്റെ കെ . തങ്കച്ചൻ (മകൻ), (3 ) മാസ്റ്റർറ്റിജോ കെ . തങ്കച്ചൻ 
( മൈനറായ മകൻ) എന്നിവർ മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാ 
ശ പ്പെടുന്ന മറ്റ് ആരെ ങ്കി ലു മുണ്ടങ്കിൽ അ വർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പി 
ക്കേ ണ്ടതും ആയത് തെളിയി ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 
പരിഹാരതുകമുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

Gaz .43/2009/DTP. (Labour). 


- മിസ്സിസ് സിസിലി ഉമ്മച്ചൻ, വെംപിളളിയത്ത് ഹൗസ്, 
അങ്കമാലിയുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ജോണി, മാവേലിവീട്, 
കല്ലാർകുടി, തറവൂരിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരി 
ഹാരം നൽകു ന്ന തി നായി 6, 68364 രൂപ ( ആറ് ലക്ഷത്തി 
അറുപത്തി എട്ടായിരത്തിമുന്നൂറ്റി അറുപത്തിനാല്രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ട 
പരിഹാര ആക്ടിലെ 2 (1) ( ഡി) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി എറണാകുളം ജില്ലയിലെ 
അങ്കമാലി, തുറവൂർ മാവേലി വീട്ടിൽ ( 1) ശ്രീ .അന്തോണി, 
( s/ o ). ദേവസ്സി ( പിതാവ്), ( 2 ) ശ്രീമതി അന്നമ്മ m / o , ജോണി 
(മാതാവ്) (3 ) ശ്രീമതി ജോളി ജോണി, w / o ജോണി (ഭാര്യ ), 
( 4 ) മാസ്റ്റർ ചിൻ സ് , S/ o . ജോണി ( മെ ന റായ മകൻ) , 
(5 ) കുമാരി അനു , d/ o . ജോണി ( മൈനറായ മകൾ)എന്നിവർ 
മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട്ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചി 
ല്ലെങ്കിൽ നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തി 
കൾക്ക് വിതരണംചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


96 


KERALA GAZETTE 


[PART III 


നമ്പർ ഡി . 1435 / 2009. 


2009 സെപ്റ്റംബർ 30 . 


നമ്പർ ഡി . 2382 / 2009 . 


2009 സെപ്റ്റംബർ 30. 


- ശ്രീ . സുമേഷ്, s/ o .പത്മനാഭൻ, കുക്കുഴിയിൽ ഹൗസ്, 
വായ്ക്കര പി . ഒ ., രായമംഗലത്തിന്റെ കീഴിൽ ജോലി നോക്കി 
വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . സന്തോ 
ഷ്, മാടശ്ശേരികുടി വീട്, വായ്ക്കര പി . ഒ . -യുടെആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 5,21,517 രൂപ 
(അഞ്ച്ലക്ഷത്തിഇരുപത്തിഒന്നായിരത്തിഅഞ്ഞൂറ്റി പതിനേഴ് 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളിക 
ൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ്അനുസ 
രിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി എറണാകുളം 
ജില്ലയിലെ കുന്നത്തു നാട് താലൂക്കിൽ വായ്പ ര പി . ഒ., 
മാടശ്ശേരികുടി (1) ശ്രീമതി ബിന്ദു സന്തോഷ്( ഭാര്യ ) , (2 ) കുമാരി 
ശ്രീലക്ഷ്മി ( മൈനറായ മകൾ), (3) ശ്രീമതി തങ്കമ്മ ( മാതാവ്) 
എന്നിവർ മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അ 
പ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കി 
ലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകംഎന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതു 
മാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


- ശ്രീ. ബാബു തോമസ്, s/ o തോമസ്, തേയ്ക്കനത്ത്ഹൗസ്, 
കാഞ്ഞൂർ പി . ഒ . -യുടെ കീഴിൽ ജോലി നോക്കി വ ര 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശീ .എൽ. ആർ.രാജേഷ്, 
ലാത്ത്കുട്ടം, പോട്ട , അയ്യംപുഴയുടെആശ്രിതർക്ക് തൊഴിലാളി 
ന ഷ് ട പ രി ഹാരം നൽകു ന്ന തി നാ യി 6 ,02 , 132 രൂപ 
( ആറ്ലക്ഷത്തിരണ്ടായിരത്തി ഒരുനൂറ്റിമുപ്പത്തിരണ്ട്രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ട 
പരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച 
പ്രകാരം ടിയാന്റെആശ്രിതരായി എറണാകുളം ജില്ലയിലെ ആലുവ 
താലൂ ക്ക് , പോട്ട, അയ്യംപുഴ, ലാ ത്തു കൂട്ടം വീട്ടിൽ 
( 1) ശ്രീ . എൽ. എ . രാജൻ, s / o . അയ്യർ ( പിതാവ്), ( 2) ശ്രീമതി 
അമ്മിണി w /o എൽ. എ . രാജൻ (മാതാവ്). എന്നിവർ മാത്രമേ 
ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചി 
ല്ലെങ്കിൽ നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തി 
കൾക്ക് വിതരണംചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( ഒപ്പ്) 


ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ വർക്ക്മെൻസ് 
ഓഫീസ്, എറണാകുളം, കോമ്പൻസേഷൻ കമ്മീഷണർ. 
കാക്കനാട്. 


